Kerala Gazette No. 14 dated 6th April 2010 . 
PART I 


Section 


iji 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 1204 ലെഗ്. സി2 / 2009 / നിയമം. 


തിരുവനന്തപുരം, 


2009 സെപ്റ്റംബർ 29. 
1931 ആശ്വിനം 7. 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2009, സെപ്റ്റംബർ 27 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി 
ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . ജോൺ ബ്രിട്ടോ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2009- ലെ 28 -ാം ആക്റ്റ് 


2009 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി 

ക്ഷേമനിധി ( ഭേദഗതി) ആക്റ്റ് 


1969 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി 
- ക്ഷേമനിധി ആക്റ്റ് വീണ്ടും ഭേദഗതി 

- ചെയ്യുന്നതിനുള്ള 


ഒ രു 
ആക്റ്റ് 


പീഠിക . – 1969 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആ വ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാൽ ; 


ഭാരത റിപ്പ ബ്ലി ക്കിന്റെ അറുപതാം സംവത്സരത്തിൽ താഴെപ്പറ യും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1 ) ഈ ആക്റ്റിന് 2009 - ലെ കേരള കള്ള് 
വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 

- ( 2 ) ഇത് 2009 ജനു വരി 19 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


- 2 . 2 -ാം വകു പ്പിന്റെ ഭേ ദ ഗ തി . - 19 6 9 - ല ക ര ള ക ള്ള് വ്യ വ സാ യ 
തൊഴിലാളി ക്ഷേമ നിധി ആക്റ്റിലെ ( 1969 - ലെ 22 ) ( ഇ തി നു ശേഷം പ്രധാന 
ആക്ട്എന്നാണ് പരാമർശിക്കപ്പെടുക) 2 -ാം വകു പ്പിൽ, - 

- (i) ( എ ) ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


- " "( എ എ ) “നഷ്ടപരിഹാരം എന്നാൽ ഒരു അംഗത്തിന് അയാൾ 
തൊഴിലിൽ ഏർപ്പെട്ടി രി ക്കു മ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന പരി ക്കു ക ളുടെ 
ചികിത്സയ്ക്ക് അല്ലെങ്കിൽ അപ്രകാരം ഉണ്ടാകുന്ന പരിക്കുകളുടെ ഫലമായി അയാൾ 
മരണപ്പെടുന്ന സംഗതിയിൽ അയാളുടെ നിയമാനുസൃത അവകാശികൾക്ക് മൊത്തമായി 
നൽകേണ്ട തുക എന്നർത്ഥമാകുന്നു . . 


- 3 . 4 -ാം വകുപ്പിന്റെ ഭേദഗതി. - പധാന ആക്ടിലെ 4 -ാം വകുപ്പിൽ - 


(1) ( 1) -ാം ഉപവകുപ്പിൽ, “ കൂലിയുടെ എട്ടു ശതമാനം ആയിരിക്കേണ്ടതും 
എന്ന വാക്കുകൾക്കു പകരം “കൂലിയുടെ പത്തുശതമാനം ആയിരിക്കേണ്ടതും 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


- (2) (3) -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: - 


- “(4) നഷ്ടപരിഹാരം നൽകുന്നതിന് വിനിയോഗിക്കുന്നതിനായി ഓരോ 
തൊഴി ലു ട മ യും തന്റെ അ ധീ ന ത യിലുള്ള കള്ള് ചെത്തുന്ന ഓരോ 
തെങ്ങിന്റെയും സംഗതിയിൽ ഓരോ അർദ്ധ വർഷത്തിനും പത്തു രൂപയും, ഓരോ 
പന യു ടെയും സംഗതിയിൽ വർഷം തോറും ഇരു പ തു രൂ പയും നിധിയിലേക്ക് 
അടയ്ക്കേണ്ടതാണ്. . 


- 4. പട്ടികയുടെ ഭേദഗതി. - - പ്രധാന ആക്ടിലെ പട്ടികയിൽ, 16എഎ ഇനത്തിനു 
ശേഷം, താഴെപ്പറയുന്ന ഇനം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


“ 16 എ എഎ . നിധിയിൽ നിന്നും നഷ്ട പരിഹാരം നല്കു ന്ന തിനുള്ള 
അർഹതയും രീതിയും . 


- 5 . റദ്ദാ ക്കലും ഒഴി വാ ക്കലും. - ( 1) 2009 - ലെ കേരള കള്ള് വ്യവ സായ 
തൊഴിലാളി ക്ഷേമനിധി ഓർഡിനൻസ് ( 2009 - ലെ 17) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


- (2 ) അ ങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെ യും , പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ 
എടുത്തതോ, എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ 
ആക്റ്റ് പ്രകാരം ഭേദ ഗതി ചെയ്ത പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ് തോ 
എടുത്തതോ ആയി കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


